4th JULY 2017) 


KERALA GAZETTE 


897 


Final Seniority List of Head Clerks in the Department of Homoeopathy as on 31 - 12 - 2016 


Name 


Sl. No. 


Date of 
Birth 


Oxualifications Community / 

Caste 


Promotion 

Order 
- No . & Date 


Date of 
Joining as 
Head Clerk 


Remarks 


54 


K . Santhosh Kumar 20-5-1970 


SSLC , A / c ( L ) Hindu/ Nair 


9754/EA2/2015/DH 24-5-2016 Promoted as Junior 
Dated 20 - 5 -2016 

Superintendent 


55 


Remani, L . 


18 -11-1967 


SSLC, A /c (L ) Hindu/Nair 


9754/EA2/2015/DH 26-5 -2016 
Dated 26 -5 - 2016 


Promoted as Junior 
Superintendent 


56 


P. P. Saithalavi 


30 -4- 1975 


Pree -degree, 
A / c (H ) 


Islam / 
Mappila 


9754/EA2/2015 /DH 11- 7-2016 
Dated 5 - 7 - 2016 


കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡ് 


വിജ്ഞാപനം 


നമ്പർ എ3- 4172 / സി. ആർ. 


2017 ജൂ 


ൺ 12 . 


കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡിൽ 4172/ RA നമ്പരായി രജിസ്റ്റർ ചെയ്തിട്ടുള്ള തിരുവനന്തപുരം ജില്ലയിലെ ചിറയിൻകീഴ് 


താലൂക്കിലെ കടു വ യിൽ മുസ്ലീം ജമാഅത്തിന് വേണ്ടി ടി താലൂക്കിലെ മണ മ്പൂർ വില്ലേജിൽ റീസർവ്വ 


നമ്പർ 311 / 10 - 1- ൽ പ്പെട്ട 4.05 ആർ. വസ്ത്രവുംആയതിൽ സ്ഥിതിചെയ്യുന്ന കോൺക്രീറ്റ് കെട്ടിടവും അതേ വില്ലേജിൽ മണമ്പൂർ 


ദേശത്ത് തോട്ടക്കാട് പി . ഒ . ലിജിൻ കോട്ടേജ് മേഗി മകൾ ലിമ എന്ന ആളിൽ നിന്നും വഖഫിനുവേണ്ടി വാങ്ങുന്നതിന് 


ബോർഡിന്റെ അനുമതി ആവശ്യപ്പെട്ട് കടുവയിൽ മുസ്ലീം ജമാഅത്ത് സെക്രട്ടറി അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. 


ടി വസ്തുക്കൾ കടുവയിൽ മുസ്ലീം ജമാഅത്തിന് വേണ്ടി വാങ്ങുന്നതിന് അനുവദിക്കുന്ന കാര്യത്തിൽ ആർക്കെങ്കിലും 


ആക്ഷേപങ്ങളോ അഭിപ്രായങ്ങളോഉണ്ടെങ്കിൽ ആയത് ഈ വിജ്ഞാപനം സർക്കാർ ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 15 ദിവസത്തിനകം 
ഡിവിഷണൽ വഖഫ് ഓഫീസർ, കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡ്, ഡിവിഷണൽ ഓഫീസ്, ആർട്ട്ലി കംഫർട്ട്, നളന്ദ റോഡ്, 
പി. എം . ജി., വികാഭവൻ പി . ഒ., തിരുവനന്തപുരം- 695 033 എന്ന വിലാസത്തിൽ രേഖാമൂലം അറിയിക്കേണ്ടതാണ്. നിശ്ചിത 


സമയത്തിനുശേഷം ലഭിക്കുന്ന ആക്ഷേപങ്ങളും അഭിപ്രായങ്ങളും പരിഗണിക്കുന്നതല്ലെന്നുള്ള വിവരം ബന്ധപ്പെട്ട എല്ലാവരേയും 


അറിയിക്കുന്നു. 


കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡ്, 


ഡിവിഷണൽ ഓഫീസ്, 


ആർട്ട്ലി കംഫർട്ട്, നളന്ദ റോഡ്, 
പി . എം . ജി., വികാസഭവൻ പി. ഒ., 


( ഒപ്പ്) 


തിരുവനന്തപുരം- 695 033 . 


ഡിവിഷണൽ വഖഫ് ഓഫീസർ. 


Gaz . No. 27 /2017 /DTP ( Part IV ). 


433 


